Kerala Gazette No . 24 dated 10th June 2008 . 
PART III 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 2,000 + വി . നി . 

ദർഘാസ് ഫാറങ്ങൾ കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും - 13 - 6 - 2008 മുതൽ 19 - 6- 2008, 3 മണി വരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 25- 6 -2008, 4 മണി വരെ. 

ദർഘാസ് ചെയ്തു തീർക്കേണ്ട കാലാവധി - 6 മാസം. 
കരാറുകാരുടെ തരംതിരിവ് " എ ക്ലാസ്. 

ഈ വകു പ്പിലെ ദർഘാസിനെ സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


Roads and Bridges, 
South Circle, 
Thiruvananthapuram . 


(Sd.) 
Superintending Engineer. 


TENDER NOTICE 
No. DB10 - 3454/2007 . 

19th May 2008. 
The tenders are invited by the Superintending 
Engineer, Roads and Bridges , South Circle , 
Thiruvananthapuram for the following work on behalf of 
the Governor of Kerala from registered contractors of 
Public Works Department. The receipt of tender schedule 
should be attached with the tender documents . The 
opening of tender is fixed at 4 . 30 p . m . on 25 -6 - 2008 . 
Tender should be submitted so as to reach the 
undersigned on or before 4 p . m . on 25 -6 - 2008 by 
Registered Post/Speed Post. Tender by Courier Service will 
not be accepted . 

Tender No. — 18 /SESC /2008 -09 
Name of work — Roads Division , Kottayam 

Improvements to Edathinakom Kodungoor Road 

Ch : 0/ 00 to 3 / 750 m . 
Estimate Amount - Rs. 66 Lakhs 
E. M. D . -- Rs. 50 ,000 
Cost of tender form - -Rs. 2 ,000 + S . T. 

Last date and time of issue of tender schedule 
13- 6-2008 to 19- 6- 2008 , 3 p. m . 

Last date of receipt of tender — 25 -6 - 2008 . 
Period of completion — 6 months. 
Classification of Contractor — “ A ” Class. 

All the tender conditions in this department are 
applicable to this tender also . 

- ദക്ഷിണമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( നിരത്തുകളും 
പാലങ്ങളും വിഭാഗം), തിരുവനന്തപുരം കേരള ഗവർണ്ണർക്കു 
വേണ്ടി താഴെ പറയുന്ന പണിക്ക് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽനിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി 
ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ദർഘാസിനൊപ്പം 
ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ 25-6-2008, 4.30 - ന് തുറക്കുന്നതാണ്. ദർഘാസുകൾ 
രജി സ്റ്റോർ ഡ് ത പാ ലിലോ അതി വേഗ തപാ ലിലോ 
ഏൽപ്പിക്കേണ്ടതാണ്. കൊറിയർ വഴിയുള്ള ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് നമ്പർ - 18/ എസ്. ഇ .എസ്. സി ./2008 -09 

പ്രവൃത്തിയുടെ പേര്- റോഡ്സ് ഡിവിഷൻ, കോട്ടയം 
കോട്ടയം ജില്ലയിൽ എട ത്തി നകം കൊടു ആർ റോഡ് 
കി . മീ . 0/ 00 മുതൽ 3 / 750 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ. 

അടങ്കൽ തുക - രൂപ 66 ലക്ഷം. 
നിരതദ്രവ്യം - രൂപ 50 ,000 


ലേലപ്പരസ്യം 
നമ്പർ എ3- 861/ 99 . 

2008 മേയ് 15. 
പത്ത നം തിട്ട പൊതു മ രാ മത്ത് നിരത്തു വിഭാഗം 
സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പരിധിയിൽപ്പെട്ട മാവേലിക്കര- കോഴഞ്ചേരി റോഡിൽ നിർമ്മാണ 
ത്തിലിരിക്കുന്ന കോഴിപ്പാലം പാലത്തിനു സമീപം നിൽക്കുന്ന 
പ്ലാവ് മരം എസ്. ആർ. നമ്പർ 1/ 08 - 09 പ്രകാരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥരോ മേൽപ്പറഞ്ഞ സ്ഥലത്തുവച്ച് 2008 ജൂൺ 
മാസം 17 -ാം തീയതി രാവിലെ 11 മണിക്ക് നിലവിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി പരസ്യമായി ലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. പ്രസ്തുത ലേലത്തിൽ പങ്കുകൊള്ളാൻ 
ആഗ്രഹിക്കുന്നവർ 500 രൂപ നിരതദ്രവ്യം ലേലസമയത്തിന് 
മുൻപ് കെട്ടിവയ്ക്കേ ണ്ടതും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആൾ നിരതദ്രവ്യം കഴിച്ചുള്ള തുക നിലവിലുള്ള 
വിൽപ്പന നികുതി സഹിതം ഉടൻ തന്നെ കെട്ടിവയ്ക്കേണ്ടതും 
ലേലം സ്ഥിരീ ക രിച്ചു കൊ ണ്ടുള്ള ഉത്ത രവ് കിട്ടി ഏഴ് 
ദിവസത്തിനകം സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
ഗതാഗത തടസ്സമോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ കൂടാതെ 
മുറിച്ചു മാറ്റി ക്കൊ ള്ള ണ്ട തു മാ കു ന്നു . മറ്റു ള്ള വ രുടെ 
നിര ത ദ വ്യം ഉടൻതന്നെ മട ക്കി ക്കൊ ടു ക്കു ന്ന താ ണ് . 
പൊതു മ രാ മത്ത് വകു പ്പിൽ നില വിലുള്ള എല്ലാ ലേ 
വ്യവസ്ഥകളും ഈ ലേലത്തിന് ബാധകമായിരിക്കുന്നതാണ്. 
ലേല നിബ ന്ധ ന കൾക്ക് വിപരീത മായി പ്രവൃത്തിക്കുന്ന 
ആളിന്റെ പേരിലുള്ള ലേലം അസ്ഥിര പ്പെടു ത്തു ന്നതും 
തന്മൂ ലമുണ്ടാകുന്ന നഷ്ട ങ്ങ ൾക്ക് ഉത്ത ര വാ ദി യാ യി രി 
ക്കുന്നതുമാണ്. 

- ലേല സംബ ന്ധ മായി കൂടു തൽ വിവ ര ങ്ങൾ ഇ 
ഓഫീസിൽ നിന്നോ കോഴഞ്ചേരി നിരത്തു വിഭാഗം അസിസ്റ്റന്റ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ ലേല ദിവസം 
അവധിയായി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയത്തുതന്നെ ലേലം നടത്തുന്നതുമായിരിക്കും. 


നിരത്ത് ഉപവിഭാഗം, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
- അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


Gaz . No. 24/2008/DTP . (PWD ) 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


| (3) 


നമ്പർ ഡി .2- 101/2007 - 08. 2008 മേയ് 20. നമ്പർ ഡി - 2/ റ്റിഎൻ. 

2008 മേയ് 24. 
തിരുവല്ല ബിൽഡിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് 

കേരള ഗവർണ്ണർക്കു വേണ്ടി കെട്ടിട ഉപ കാ ര്യാ ലയം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ അസിസ്റന്റ് എക്സിക്യൂട്ടീ വ് എഞ്ചിനീയർ, കൊയിലാണ്ടി 
പറ യുന്ന പ്രവ്യ ത്തികൾ ചെയ്യുന്ന തിന് പൊതു മ രാ മത്ത് -- താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 25 - 6- 2008 വൈകുന്നേരം 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച് - 4 മണിവരെ യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും മത്സര 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് ഫോറം സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേരെഴുതി 
25 - 6 - 2008 ഉച്ചയ്ക്ക് 1 മണി വരെ കൊടുക്കുന്നതാണ്. അന്നേ മുദ്രവച്ച കവറു ക ളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 25 - 6 - 2008 
ദിവസംതന്നെ വൈകിട്ട് 4 മണി വരെ സ്വീകരിക്കുന്നതും 4.30 - ന് വൈകുന്നേരം 4 . 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
മാ യി രിക്കും. ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
രേഖ പ്പെ ടു ത്തിയ മുദ്ര വച്ച ക വ റു ക ളി ലാ യി രി ക്ക ണം 

ക്രമ 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ദർഘാസുകൾ സ്വീകരിക്കു 

നമ്പർ അടങ്കൽ തുകയും 

രൂപ് 
വാൻ നിശ്ചയിച്ചിരിക്കുന്ന അവസാന ദിവസം അവധി 

( 1) 

- (2 ) 
ആയാൽ തൊട്ടടുത്ത ദിവസം 4 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. ദർഘാസിന്റെ 

പ്രത്യേക അറ്റകുറ്റ പ്രവൃത്തികൾ 
കാലാ വധി സ്വീക രി ക്കുന്ന തീയതി മുതൽ നാലു 1 വടകര പൊതുമരാമത്ത് കെട്ടിട വിഭാഗം 
മാസമായിരിക്കും. 

സെക്ഷൻ ഓഫീസിന്റെ സംരക്ഷണ 
പ്രവൃത്തികൾ - രൂപ് 1,61,921 

4, 050 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 

2 വടകര പൊതുമരാമത്ത് റോഡ് വിഭാഗം 
നമ്പർ പ്രവർത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 

സബ് ഡിവിഷൻ ഓഫീസിന്റെ ടോയിലറ്റ് 

റിപ്പയറിംഗും സംരക്ഷണ പ്രവൃത്തികളും - 
1 2/ എഇഇറ്റി/ 2008 - 09 - തിരുവല്ല പി. ഡബ്ല . ഡി. 

രൂപ 1,51,777 

3 , 800 
- റെസ്റ്റ് ഹൗസ് കെട്ടിടത്തിൽ വി . ഐ . പി . 

3 മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് 2007 - 08 
- റൂറൂമിന്റെ അത്യാവശ്യ പണികൾ രൂപ 2,98 ,000 7, 450 

വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയ കെട്ടിട 
2 3/ എഇഇറ്റി/ 2008 - 09 - തിരുവല്ല പി. ഡബ്നു . ഡി. 

ത്തി ന്റ ന വ ീ ക ര ണ പ്രവൃത്തി - 
റെസ്റ്റ് ഹൗസിലെ പാർക്കിംഗ് സൗകര്യം 

രൂപ 1,98,953 

5 , 000 
മെച്ചപ്പെടുത്തുക - രൂപ 2,99,000 

7 ,500 

വടകര കോർട്ട് കോംപ്ലക്സിന്റെ അഡീഷണൽ 

ഗവൺമെന്റ് പ്ലീഡർ ഓഫീസിൽ റേക്ക് 
3 4 /എഇഇറ്റി/ 2008 - 09 - മഞ്ഞാടി ഏവിയൻ 

സജ്ജമാക്കൽ, നിലം, വാതിൽഎന്നിവയുടെ 
ഡിസീസ് ലാബറട്ടറിയുടെ അത്യാവശ്യ പണികൾ - 

റിപ്പയറിംഗ് പ്രവൃത്തി- രൂപ 76, 772 
രൂപ് 2,97,000 

| 7 , 450 

- വില്ല്യാപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ 
4 5/ എഇഇറ്റി/ 2008 - 09 - കീഴ്വായ്പൂർ ഫാമിലി 

ചോർച്ച നിവാരണ പ്രവൃത്തികളും കെട്ടിട 
വെൽഫയർ സെന്ററിന്റെ സ്കൂട്ടർ ഷെഡിന്റെ 

റിപ്പയറിംഗും - രൂപ 79,236 

2 ,000 
നിർമ്മാണ പണികൾ - രൂപ 71, 202 

1,800 

6 നാദാ പുരം പി . ഡ ബ . ഡി . റസ്റ്റ് 
5 6 / എഇഇറ്റി/ 2008 - 09 - മുങ്ങിയപ്പള്ളി ഫാമിലി 

ഹൗസിൽ ഓവുചാൽ നിർമ്മാണവും 
വെൽഫയർ സെന്ററിന്റെഅത്യാവശ്യ പണികൾ -- 

കൽമതിലിന്റെ റിപ്പയറിംഗും - രൂപ 79,215 2, 000 
രൂപ 75 , 000 

- 1,900 

7 മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ക്വാർട്ടേഴ്സ് 

3 /1- ന്റെ ചോർച്ച നിവാരണ പ്രവൃത്തിയും 
ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 400 + മൂ . വ . നി. 

റിപ്പയറിംഗും- രൂപ 70, 996 

1,800 
ദർഘാസ് ചെയ്തു തീർക്കേണ്ട കാലാവധി- 2 മാസം. 

8 മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ ജല 
കരാറുകാരുടെ ക്ലാസ് " എ മുതൽ ഡി വരെ. 

വിതരണ പൈപ്പുകൾ മാറ്റുന്ന പ്രവൃത്തി- 
രൂപ 69,882 

1,750 
ദർഘാസ് ഫോറം വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ കാർഡ് 
കൊണ്ടുവരേണ്ടതാണ്. ദർഘാസുകളോടൊപ്പം 50 രൂപ വിലയുള്ള 

-- 9 മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് സ്റ്റാഫ് 
മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക ഉടമ്പടി അടക്കം 

ക്വാർട്ടേഴ്സ് 4 / 1- ന്റെ ചോർച്ച നിവാരണ 

1,750 
ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്ത 

പ്രവൃത്തികളും റിപ്പയറിംഗും രൂപ 69 ,514 
തുമായ ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. പൊതുമരാമത്ത് 

10 വടകര എം . എ . സി . റ്റി. കോർട്ടിന്റെ റേക്ക് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 

സ ജ്ജ മാ ക്ക ലു ം , ജ ന ൽ , വാ തി ൽ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 

റിപ്പയറിംഗും- രൂപ 77,398 

1,950 
11 വടകര കോർട്ട് കോംപ്ലക്സിലെ കുടിവെള്ള 

സംവിധാനം ഏർപ്പെടുത്തുന്ന പ്രവൃത്തി - 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

രൂപ 58, 570 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 

12 മ ട പ ള്ളി ഗ വ ൺ മെ ന്റ് കോ ളേ ജ് 
കെട്ടിടവിഭാഗം ഉപജില്ല , 

അസിസ്റ്റന്റ് 

ക്വാർട്ടേഴ്സിന്റെ 2 / 2 - ന്റെ റിപ്പയറിംഗ് 
തിരുവല്ല . എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. പ്രവൃത്തി - രൂപ 69 ,300 

1,750 


1 , 950 


1, 500 


1,800 


2 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 26 - നും 
30- നും രൂപ 150 + വി . നി., മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1 മുതൽ 
3 വരെ 2 മാസം, മറ്റുള്ളവയ്ക്ക് 1 മാസം. 

- ദർഘാസ് പമാ ണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
കൊയിലാണ്ടി കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും നിശ്ചിത തീയതിക്ക് 
ഒരാഴ്ച മുമ്പ് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 24 - 6 - 2008 
വൈകുന്നേരം 5 മണിവരെ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും 
വിൽപ്പന നികുതിയും രൊക്കം പണ മാ യോ മണി 
ഓർ ഡറായോ അടച്ച് രേഖാമൂലം ആ വ ശ്യ പ്പെട്ടാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 

- 50 രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
തയ്യാറാക്കിയ പ്രാഥമിക കരാർ ഒപ്പിട്ട് അടക്കം ചെയ്തിട്ടില്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 

കേരള പൊതു മ രാ മത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ചുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിനും 
ബാധകമായിരിക്കും. 


1, 750 


1,750 


1,950 


1, 950 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം, 
ഉപകാര്യാലയം, 
കൊയിലാണ്ടി. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


2 , 150 


2 , 000 


13 വടകര കോടതി കോംപ്ലക്സസിൽ കേമ്പിൻ 

സജ്ജമാക്കുന്ന പ്രവൃത്തി- രൂപ 71,558 
14 വടകര കോടതി സമുച്ചയത്തിൽ താലൂക്ക് 

ലീഗൽ സർവ്വീസ് കമ്മിറ്റി ആഫീസിന്റെ 
( ജെ . എം .എഫ്. ഡി .) കോർട്ടിന്റെ ചോർച്ച 
നിവാരണ പ്രവൃത്തിയും പാർട്ടീഷൻ 

തിരിക്കലും - രൂപ 79,225 
15 കൊയിലാണ്ടി റസ്റ്റ് ഹൗസിന്റെ പുതിയ 
- ബ്ലോക്കിന്റെ റിപ്പയറിംഗ് പ്രവൃത്തി- 

രൂപ് 70,000 
16 കൊയിലാണ്ടി റസ്റ്റ് ഹൗസിന്റെ പഴയ 

ബ്ലോക്കിന്റെ റിപ്പയറിംഗ് പ്രവൃത്തി 
രൂപ 70,000 
17 കൊയിലാണ്ടി എസ്. എ . ആർ. ബി . റ്റി. എം . 

ഗവൺമെന്റ് കോളേജിന്റെ ടോയിലറ്റ് 

റിപ്പയറിംഗ് രൂപ 76,350 
18 കൊയിലാണ്ടി സബ് ജയിലിന്റെ പെയിന്റിംഗ് 

വൈറ്റ് വാഷിംഗ്, ജലവിതരണ സംവിധാന 
ത്തിന്റെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾ - 
രൂപ 76,475 
19 പയ്യോളി എം . എം . കോർട്ടിന്റെ ഫോട്ടോ 

കോപ്പിയർ റൂമിന് കേമ്പിൻ സജ്ജമാക്കൽ 
വാട്ടർക്കുളറിന്റെ ഔട്ട്ലറ്റ് നിർമ്മാണം - 

രൂപ 84,239 
20 പയ്യോജി എം . എം . കോർട്ടിന്റെ ചോർച്ച 

- നിവാരണ പ്രവൃത്തികൾ - രൂപ 78,870 
21 സബ് രജിസ്ട്രാർ ആഫീസ് തിരുവള്ളൂരിന്റെ 
- ചോർച്ച നിവാരണ പ്രവൃത്തികളും, റിപ്പയറിംഗ് 

പ്രവൃത്തികളും - രൂപ 78, 910 
22 വില്ലേജ് ആഫീസ് ഓഞ്ചിയം ചോർച്ച 

നിവാരണ പ്രവൃത്തികളും റീട്ടെയിനിംഗ്വാൾ 

നിർമ്മാണവും രൂപ 69, 962 
23 ആയഞ്ചേരി വില്ലേജ് ആഫീസിന്റെ ഫ്ളഡ് 

പ്രൊട്ടക്ഷൻ വർക്ക് രൂപ 84,500 
24 പേരാമ്പ്ര മുൻസിഫ് മജിസ്ട്രേറ്റ് കോർട്ടിന്റെ 

ഓവു ചാൽ റിപ്പയറിംഗ് പ്രവൃത്തി 

രൂപ് 98 , 509 
25 ബാലുശ്ശേരി പി. ഡബ . ഡി . റസ്റ്റ്ഹൗസിന്റെ 

പഴയ ബ്ലോക്കിന്റെ റിപ്പയറിംഗ് - രൂപ 84, 566 
26 ബാലുശ്ശേരി പി.ഡബ്ലു . ഡി . റസ്റ്റ് ഹൗസിൽ 

ബോർവെൽ നിർമ്മാണം - രൂപ 32,893 
27 പേരാമ്പ സബ് ട്രഷറിയുടെ ചോർച്ച 

നിവാരണ പ്രവൃത്തികൾ - രൂപ 99 ,600 
28 - റോഡ് സെക്ഷൻ കുറ്റ്യാടി ആഫീസിന്റെ 

കോമ്പൗണ്ടിൽ ടാർ സൂക്ഷിക്കുന്നതിന് 

യാർഡ് സജ്ജമാക്കൽ - രൂപ 98,701 
29 പി. ഡബ്ലു . ഡി. റോഡ് സെക്ഷൻ ആഫീസ് 

കുറ്റ്യാടി ചോർച്ച നിവാരണ പ്രവൃത്തി 

രൂപ 99,609 
30 മൊകേരി ഗവൺമെന്റ് കോളേജിൽ വാട്ടർ 

ടാങ്ക് നിർമ്മാണം (പുനർ ദർഘാസ്) 
രൂപ് 50,000 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി.1/ ടി. എൻ./ 6 / 2008. 


2008 മേയ് 17 . 


2 , 000 


1, 750 


2 , 150 


- കേരള ഗവർണ്ണർക്കുവേണ്ടിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട ഉപവിഭാഗം, കോഴിക്കോട്- 20 താഴെ 
പറയുന്ന പ്രവൃത്തികൾ, കമനമ്പർ 1 മുതൽ 12 വരെ 
പ്രവൃത്തികൾക്ക് 25 - 6 - 2008 വൈകുന്നേരം 4 മണി വരെയും 13 
മുതൽ 22 വരെ പ്രവൃത്തികൾക്ക് 5 - 7 - 2008 വൈകുന്നേരം 
4 മണി വരെയും 23 മുതൽ 14 വരെ പവ ത്തികൾക്ക് 
10 - 7 - 2008 വൈകുന്നേരം 4 മണി വരെയും ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അതാത് ദിവസം 4. 30- ന് 
തുറക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 1 മുതൽ 12 വരെ 
പ്രവൃ ത്തി കൾക്ക് 24 - 6 - 2008 ഉച്ചയ്ക്ക് ക്ക് 1 മണി വരെയും 
13 മുതൽ 22 വരെ പ്രവൃത്തികൾക്ക് 4 - 7 - 2008 ഉച്ചയ്ക്ക് 
1 മണി വരെയും, 23 മുതൽ 34 വരെ പ്രവൃത്തികൾക്ക് 
9- 7 -2008 ഉച്ചയ്ക്ക് 1 മണി വരെയും കൊടുക്കുന്നതായിരിക്കും. 


2 , 500 


2 ,150 


850 


2 ,500 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ 


( 1) 


- ( 2 ) 


2 ,500 


1, 750 


2 ,500 


1 കോഴി ക്കോട് പോലീസ് കമ്മീഷണർ 
- ആഫീസിന് ഇ ബോർഡ് സീലിംഗ് ഇടുന്ന 
പണിയും തേപ്പ് പണിയും -- രൂപ 69,428 
കേരള ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് സ്കീം ജില്ലാ 
കോടതിയിൽ കുടിവെള്ള സൗകര്യവും 
സാനിറ്ററി റിപ്പയറും അടങ്ങുന്ന പ്രവൃത്തികൾ - 
രൂപ 66,027 


2 


1,250 


1,700 


( 1) 


19 


8 


1,850 


21 


3 കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിനോടനു 
ബന്ധിച്ചുള്ള ബാർ അസോസിയേഷൻ ഹാളിന് 
അടിയന്തിര പ്രവൃത്തികൾ - രൂപ 68,440 - 1,750 
- കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിനോടനു 
ബന്ധിച്ചുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് മജിസ്ട്രേറ്റ് 
കോടതിയുടെ പ്രോപ്പർട്ടി റൂറൂമിന് കോൺക്രീറ്റ് 
തട്ട് ഇടുന്ന പ്രവൃത്തികൾ - രൂപ 68,636 

1,750 
5 കേരള ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് സ്കീം 

കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിനോടനു 
ബന്ധിച്ചുള്ള വിവിധ കോടതികളിൽ കുടിവെള്ള 
സംവിധാനം ഏർപ്പെടുത്തുന്ന പ്രവൃത്തികൾ - 
രൂപ 44, 054 

1, 150 
6 കോഴിക്കോട് ഗവൺമെന്റ് ആർട്ട്സ് ആന്റ് 

സയൻസ് കോളേജ് പഴയ ബ്ലോക്കിന്റെ കമ്പ്യൂട്ടർ 
ലാബിന് ഫ്ളോറിംഗ് ടൈൽസ് ഇടുന്ന 
പ്രവൃത്തി- രൂപ 69, 307 

1,750 
- കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിനോടനു 
ബന്ധിച്ചുള്ള ജുഡീഷ്യൽ ആഫീസർമാരുടെ 
ക്വാർട്ടേഴ്സുകൾക്ക് അടിയന്തിര പ്രവൃത്തികൾ - 
രൂപ 51,385 

1, 300 
കോഴിക്കോട് കോർട്ട് കോംപ്ലക്സസിനോടനു 
ബന്ധിച്ചുള്ള വിവിധ കോടതികളിലെ ജല 
വിതരണ സാനിറ്ററി സംവിധാനത്തിന് അടിയന്തിര 
പ്രവൃത്തികൾ രൂപ് 58,635 

1, 500 
9 കോഴിക്കോട് ജില്ലാ കോടതിക്ക് അടിയന്തിര 
ചോർച്ച നിവാരണ പ്രവൃത്തികൾ ഈവു ഗട്ടറും 
പി . വി . സി . പൈപ്പും ഇടുന്ന പ്രവൃത്തികൾ - 
രൂപ 67,927 

1,700 
10 പി. ഡബ്ളൂ . ഡി . ഫറോക്ക് ബിൽഡിംഗ് 

സെക്ഷൻ ആഫീസിന്റെ ടോയ്ലറ്റ് റിപ്പയർ 
- ചെയ്യലും ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്ന 

പ്രവൃത്തിയും രൂപ് 69 ,090 
11 കോഴിക്കോട് ജില്ല ജയിലിലെ വനിതാ വിംഗിലെ 

ടോയ്ലറ്റ് നന്നാക്കുന്ന പ്രവൃത്തികൾ - 
രൂപ 68,751 

- 1,750 
12 കോഴിക്കോട് ജില്ല ജയിലിലെ സ്ത്രീകളുടെ 

വാർഡിന്റെ മതിലിന്റെ തേപ്പ് പണിയും 
കൗൺസിലിംഗ് റൂമിനും സെൽ ടോയ്ലറ്റിനും 
അടിയന്തിര പ്രവൃത്തികൾ രൂപ 69,665 
കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 
കോളേജിന്റെ മൈക്രോ കൺട്രോളർ ആന്റ് 
പി. എൽ. സി. ലാബിന് നവീകരണ പ്രവൃത്തികൾ 

( നിലവും ചുമരും നവീകരണം) - രൂപ 73,500 1,850 
14 കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 

കോജ്ജിന്റെ ഹൈഡ്രോളിക് ലാബിന് ഡെയിനേജ് 
ഉണ്ടാക്കി പൊതു ഡ്രയിനേജിലേക്ക് യോജിപ്പി 
ക്കുന്ന പ്രവൃത്തി - രൂപ് 74,700 

1, 900 
15 കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 

കോളേജിന്റെ സിവിൽ എഞ്ചി നീ യ റിംഗ് 
ബ്ലോക്കിന്റെ മുന്നിലുള്ള നിലവിലുള്ള ഡയി 
നേജിന്റെ ഭാഗം ഉയർത്തുന്ന പ്രവൃത്തികൾ - 
രൂപ 74,200 

1,900 


16 കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 

കോളേജിന്റെ ഇലക്ട്രിക് വർക്ക്ഷോപ്പ് ലാബിന് 
ഡ്രയിനേജ്ഉണ്ടാക്കി പ്രധാന ഡ്രയിനേജിലേക്ക് 
കണക്ട് ചെയ്യുന്ന പ്രവൃത്തികൾ - രൂപ 73,500 1,850 
17 കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 

കോളേജിന്റെ മദ്ധ്യഭാഗത്തുള്ള മുറ്റം നവീകരണവും 
തോട്ടത്തിന്റെ ഭിത്തി നന്നാക്കലും പരിസരം 
നന്നാക്കുന്ന പ്രവൃത്തികളും - രൂപ് 75, 000 - 1,900 
കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 
കോളേജിനോടനുബന്ധിച്ചുള്ള കാന്റീൻ 
ബിൽഡിംഗിന്റെ പിൻഭാഗത്തുള്ള കേടുവന്ന 
ചുറ്റുമതിലിന്റെ പുനർ നിർമ്മാണം -രൂപ 74,000 1, 850 
കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 
കോളേജിനോടനുബന്ധിച്ചുള്ള ഹൈഡ്രോളിക് 
ലാബിന്റെ തെക്കുഭാഗത്തുള്ള കേടുവന്ന 

ചുറ്റുമതിൽ നന്നാക്കുന്ന പ്രവൃത്തി- - രൂപ 74,000 1,850 
20 കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 

കോളേജിനോടനുബന്ധിച്ചുള്ള സിവിൽ 
എഞ്ചിനീയറിംഗ് ബ്ലോക്കിൽ പ്ലെയിൻമെന്റ് സെൽ 
റൂം ഉണ്ടാക്കുന്ന പ്രവൃത്തി- -രൂപ 74, 000 
കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് 
കോളേജിനോടനുബന്ധിച്ചുള്ള മൈക്രോ 
കൺട്രോളർ പി. എൽ. സി . ലാബിന്റെ മുറിയിൽ 
കോൺക്രീറ്റ് റാക്ക് ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ - 
രൂപ 70 ,000 

1,750 
22 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ഇലക്ഷൻ 

മെറ്റീരിയൽസ് സ്റ്റോർ ബിൽഡിംഗിന്റെ അടിഭാഗത്ത് 
വാഹനങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കുന്ന 
പ്രവൃത്തികൾ - രൂപ 1,00, 000 

2, 500 
കോഴിക്കോട് വെസ്റ്റ്ഹില്ലിലുള്ള ജില്ലാ കളക്ടറുടെ 
ക്യാമ്പ് ആഫീസിന് അടിയന്തിര നവീകരണ 
പ്രവൃത്തികൾ രൂപ 70,000 
കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ളജില്ലാ കളക്ടറുടെ 
വസതിയോടനുബന്ധിച്ചുള്ള മദ്ധ്യഭാഗത്ത് 
ഇട നാഴി ഉയർത്തലും സ്റ്റാഫ് ടോയ്ലറ്റിന് 

അടിയന്തിര റിപ്പയറും -രൂപ 69,600 
25 ഐ . റ്റി. സി. എലത്തൂർ തെക്കുഭാഗത്തുള്ളചുറ്റു 

മതിലിന് ബാർ ബെഡ് വയർ ഫെൻസിംഗ് 
ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ രൂപ 15,000 - 400 
ജില്ലാ ട്രഷറിയോടനുബന്ധിച്ചുള്ള കമ്പ്യൂട്ടർ 
റൂമിന് അടിയന്തിര ചോർച്ച നിവാരണ 
പ്രവൃത്തികൾ രൂപ 70,000 

1,750 
കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും 
ആശു പത്രിയിൽ മൺസൂ ണിന് മുമ്പായി 

ഡയിനേജ്, മാൻഹോൾ തുട ങ്ങി യവ 
വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ - രൂപ 68,000 1,700 


1,750 


23 


1,750 


24 


1 ,750 


1 ,750 


26 


27 


- (1) 


(2) 


(3) 


33 കോഴിക്കോട് എൻ. ജി . ഒ . ക്വാർട്ടേഴ്സ് സ് 

ചേവാ യൂ രിലെ ക്വാർട്ടേഴ് സ് സി 48 - ന് 
അടിയന്തിര ചോർച്ച നിവാരണ പ്രവൃത്തികൾ - 

രൂപ് 81,000 
34 കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ 

ചോർച്ച നിവാരണ പ്രവൃത്തികൾ - 
രൂപ 1,00, 000 


2 ,050 


| 2, 500 


28 കോഴിക്കോട് ചേവായൂരിലെ ലെപ്രസി 

ഹോസ്പിറ്റലിലെ ഒ. പി. ബ്ലോക്കിന് അടിയന്തിര 
പ്രവൃത്തികൾ രൂപ 85, 000 

2, 150 
29 കോഴിക്കോട് ചേവായൂരിലെ ലെപ്രസി 

ഹോസ്പിറ്റലിലെ ലോണ്ടറി ബ്ലോക്കിന് 
അടിയന്തിര പ്രവൃത്തികൾ - രൂപ 85,000 

| 2 , 150 
30 ഫറോക്ക് ബിൽഡിംഗ് സെക്ഷൻ ആഫീസിന് 

പെയിന്റിംഗ്, വെള്ളവലി, മുറ്റം കോൺക്രീറ്റ് 
- ചെയ്യൽ തുടങ്ങിയ പ്രവൃത്തികൾ രൂപ 63,765 1,600 
31 കോഴിക്കോട് എൻ. ജി . ഒ . ക്വാർട്ടേഴ്സ് 

ചേവായൂരിലെ ക്വാർട്ടേഴ്സ് സി 16, 17, 18 
തുട ങ്ങി യ വ യുടെ സാനിറ്ററി സിസ്റ്റത്തിന് 
അടിയന്തിര പ്രവൃത്തികൾ രൂപ 70,000 

- 1,750 
32 കോഴിക്കോട് എൻ. ജി . ഒ . ക്വാർട്ടേഴ്സ് 

ചേവായൂ രിലെ ക്വാർട്ടേഴ് സ് സി 43 - ന് 
അടിയന്തിര ചോർച്ച നിവാരണ പ്രവൃത്തികൾ- 
രൂപ 97 , 000 

2 ,450 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വി. നി. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 1 മാസം. 


ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും മേൽ 
പറഞ്ഞ പവൃ ത്തികൾക്ക് ബാധ ക മായിരി ക്കു ന്നതാ ണ് . 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


Gaz . No. 24 /2008/DTP. (PWD ) 


